11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


ക 


MENT OF 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 17 
17th March 2020 

1195 മീനം 4 
4th Meenam 1195 
1941 ഫാൽഗുനം 27 
27th Phalguna 1941 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


17th MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


2288 


തിരുത്തൽ പരസ്യം 


( 40 ) 
നമ്പർ എ5- 26487 /2019. 

2020 ജനുവരി 9. 
കണയന്നൂർ താലൂക്കിൽ നടമ വില്ലേജിൽ തൃപ്പൂണിത്തുറ 
ദേശത്ത് കൃഷ്ണ വീട്ടിൽ ജനാർദ്ദനൻ നായർ, എം സരോജിനി 
എന്നിവർ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതരുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തിനു വേണ്ടി പരേതരുടെ 
മകൾ ലത മാട മ്പത്ത് സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാളുകൾ 
19 - 7 - 1995, 4 - 6 - 2016 എന്നീ തീയതികളിൽ മരിച്ചുപോയെന്നും 
പരേതരുടെ അ വ കാശിക ളാ യി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ എ5- 18534 / 2019 . 

2020 ജനുവരി 29. 
| 10 -12 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 49 
( വാല്യം 8 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 11031 -ാം നമ്പർ പേജിൽ കമനമ്പർ 30-ാമതായി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ പരേതയുടെ 
അവകാശികളുടെ പേരിൽ " സീലിയ റെനിയ ക്ലാരെൻസ് 
എന്നത് " സീലിയ റെയിനാ ക്ലാരൻസ് എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


( 2 ) 


കമ 


പേര് 


പരേതരുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


മകൻ 


- 1 അച്ചുത് കുമാർ, എം. 

ലത മാടമ്പത്ത് 
- 3 ഗോപിനാഥ് മാടമ്പത്ത് 


മകൾ 


മകൻ 


നമ്പർ എ5- 14295 / 2019. 

- 2020 ഫെബ്രുവരി 5, 
27 - 8 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 35 
( വാല്യം 3, പാർട്ട് III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 7882 -ാം നമ്പർ പേജിൽ കമനമ്പർ ( 39 ) 
ആയി (പസി ദ്ധ പ്പെടു ത്തിയ മേൽ നമ്പർ പര സ്യ ത്തിൽ 
പരേതന്റെ മരണ തീയതി " 26 -9 -2019 എന്നത് " 26 -6 -2019 എന്ന് 
തിരുത്തി വായിക്കേണ്ട താ ണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കണയന്നൂർ. 

തഹശീൽദാർ. 


മേൽപ്പറഞ്ഞവരാണ് പരേതരുടെ അവകാശികളെന്നുള്ളതിന് 
അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 
ആർ കെ ങ്കിലും ആ ക്ഷ പ മുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുളളിൽ രേഖാമൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വ രു ന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


Aluva Taluk 


പരസ്യം 


നമ്പർ എ5- 1086 / 2020. 


2020 ജനുവരി 20. 


- നമ്പർ എച്ച്3 - 13981/ 2019. 


2020 ജനുവരി 3, 


കണയന്നൂർ താലൂക്കിൽ മരട് വില്ലേജിൽ മരട് ദേശത്ത് 
ആയ ത്തു പറമ്പിൽ വീട്ടിൽ സുഷീൽ കുമാർ എന്നയാൾ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി പരേതന്റെ മകൻ 
സഞ്ജയ് ബാബു സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
18 - 9- 2004 -ാം തീയതി മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


ആലുവ താലൂക്കിൽ പാറക്കടവ് വില്ലേജിൽകുന്നപ്പിള്ളിശ്ശേരി 
കരയിൽ കൈപ്പിള്ളി വീട്ടിൽ നാരായണൻ ഭാര്യ സരസ്വതിയമ്മ 
എന്ന കക്ഷി 17 -8- 2002 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ്അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട്പരേതയുടെ മകൾ ചന്ദിക , കെ . എൻ. അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതയുടെ 
നിയമാനുസൃത അവകാശികൾഎന്നറിവായിരിക്കുന്നു . 


- പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


- മകൻ 


| 


24 


മകൻ 


സഞ്ജയ് ബാബു 
റീന സുഷീൽ കുമാർ 
ധർമ്മിണി 


ഭാര്യ 


മാതാവ് 


ഗോപാലകൃഷ്ണൻ 
മോഹനൻ 
സുഭാഷ് 
മനോജ് കുമാർ 


രാധ 


മകൾ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അ ന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 
ആർ ക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


സുശീല 


ഇന്ദിര 


സാവിതി 


താലൂക്കാഫീസ്, 
കണയന്നൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. - 


ചന്ദിക 
ബിന്ദു 


10 


242 


17th MARCH 2020] 


COMMISSIONERATE OF LAND REVENUE 


2289 


( 2 ) 


| കമ 


2 


കമ 


- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും - നമ്പർ എച്ച്3 -13948/2019. 

2020 ജനുവരി 3. 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 

- ആലുവ താലൂക്കിൽ കീഴ്മാട് വില്ലേജിൽ കീഴ്മാട് 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽമുഖേനയോ 

കരയിൽ മിഷൻ കോമ്പൗണ്ട് വീട്ടിൽ വിജയൻ ജി . ഗ്രബ്രിയേൽ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 

ഭാര്യ ബീന റെയ്ച്ചൽ എന്ന കക്ഷി 2- 9 - 2019 -ാം തീയതി 
പരിഗണിക്കുന്നതല്ല. 

മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ ഭർത്താവ് 

വിജയൻ ജി. ഗ്രബിയേൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 
നമ്പർ എച്ച് - 13959 / 2019. 

2020 ജനുവരി 3. 

ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ആലുവ താലൂക്കിൽ നെടുമ്പാശ്ശേരി വില്ലേജിൽ മേയ്ക്കാവ് താഴെ പറയുന്നവരാണ് പരേതയുടെ നിയ മാ നു സത 
കരയിൽ അരീയ്ക്കൽവീട്ടിൽ എ . ഐ . പൗലോസ്ഭാര്യ അന്നമ്മ അവകാശികൾ എന്നറിവായിരിക്കുന്നു. 
പൗലോസ്എന്ന കക്ഷി21-9- 2018 -ാം തീയതി മരണപ്പെട്ടതാണെന്നും 

പേര് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്ന് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെമകൻ ഏലിയാസ് അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 

വിജയൻ ജി . ഗ്രബ്രിയേൽ ഭർത്താവ് 
അന്വേഷണം നടത്തിയതിൽ താഴെപറയുന്നവരാണ്പരേതയുടെ 

വിനിത മാർഗരറ്റ് ഗബ്രിയേൽ - മകൾ - 39 
നിയമാനുസൃത അവകാശികൾഎന്നറിവായിരിക്കുന്നു. 

3 ബെവിൻ ആൽബർട്ട് ഗ്രബ്രിയേൽ മകൻ 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 

- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 

- സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
എ . പി . ജോസ് മകൻ 

പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
എ . പി . ഏലിയാസ് 

തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
മേരി പോൾ മകൾ 

ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും പരിഗണിക്കുന്നതല്ല . 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 

നമ്പർ എച്ച്3 - 14030 / 2019. 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽമുഖേനയോ 

2020 ജനുവരി 3. 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ -- ആലുവ താ ലൂ ക്കിൽ നെടു വാ ശ്ശേരി വില്ലേ ജിൽ 
പരിഗണിക്കുന്നതല്ല. 

ആവണംകോട് കരയിൽ പടിക്കമാത വീട്ടിൽ മണിയൻ ഭാര്യ തങ്കമ്മ 
(3 ) 

എന്ന കക്ഷി 5 - 12 - 2018 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 

അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
നമ്പർ എച്ച് - 13978 / 2019. 

| 2020 ജനുവരി 3, 

കൊണ്ട്പരേതയുടെമകൾ മണിയന്തറ വീട്ടിൽ തങ്കമണി ശശി 
ആലുവ താലൂക്കിൽ മൂക്കന്നൂർ വില്ലേജിൽ മൂക്കന്നൂർ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
കരയിൽ കൂരൻ വീട്ടിൽ വറീത് മകൻ കെ . വി . പോളച്ചൻ ടിയാൻ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതയുടെ 
ഭാര്യ റെജി പോളച്ചൻ എന്നിവർ യഥാക്രമം 5 - 6 -2019 , 29 - 8- 2016 

നിയമാനുസൃത അവകാശികൾഎന്നറിവായിരിക്കുന്നു. 
എന്നീ തീയതികളിൽ മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 

കമ പേര് 

പരേതയുമായുള്ള വയസ് 
പരേതരുടെ മകൻ റിൻസൺ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. 

നമ്പർ 

ബന്ധം 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 

1 തങ്കമണി ശശി 

മകൾ 
താഴെ പറയുന്നയാളാണ് പരേതരുടെ നിയ മാ നു സത 
അവകാശിഎന്നറിവായിരിക്കുന്നു. 

2 അംബിക സുരേഷ് 
പേര് 

3 സുമ ബാബു പരേതനായ മകൻ 
പരേതരുമായുള്ള വയസ് 
ബന്ധം 

ബാബുവിന്റെ ഭാര്യ - 50 

- 4 ജിഷ്ണു ബാബു ,, മകൻ 
റിൻസൺ 

24 
മകൻ 

- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
-- മുകളിൽ കാണിച്ചിരിക്കുന്നയാളുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 

- സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 

പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 

തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

പരിഗണിക്കുന്നതല്ല. 


3 


18 


243 


17th MARCH 2020] 


COMMISSIONERATE OF LAND REVENUE 


2290 


നമ്പർ എച്ച്3 - 14074/ 2019. 


2020 ജനുവരി 3. 


നമ്പർ എച്ച്3 - 1401732019 . 


2020 ജനുവരി 3. 


-- ആലുവ താലൂക്കിൽ തുറവൂർ വില്ലേജിൽ കിട ബൂർ - ആലുവ താലൂക്കിൽ പാറക്കടവ് വില്ലേജിൽ പുളിയനം 
കര യിൽ പള്ളിപ്പാട്ട് തോട്ട തിൽ വീട്ടിൽ പെലി മകൻ - കരയിൽ പാറയിൽ വീട്ടിൽ കുരിയത് മകൻകുഞ്ഞവര, ടിയാൻ 
തോമ സ് , പി . പി . എന്ന കക്ഷി 22 - 4 - 2019 -ാം തീയതി ഭാര്യ സാറാമ്മ കുഞ്ഞവര എന്നിവർ യഥാക്രമം 3 - 11- 1994, 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 30 -12 - 1996 എന്നീ തീയതികളിൽ മരണപ്പെട്ടതാണെന്നും ഒരു 
കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ഏല്യാമ്മ -- അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി കൊണ്ട്പരേതരുടെമകൻപൗലോസ്അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതന്റെ താണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നിയമാനുസൃത അവകാശികൾഎന്നറിവായിരിക്കുന്നു . 

നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതരുടെ നിയമാനുസൃത 
പേര് 
ക്രമ 

അവകാശികൾ എന്നറിവായിരിക്കുന്നു . 
പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 

കമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഏല്യാമ്മ 

ഭാര്യ 
റോജൻ പി . തോമസ് മകൻ 

- ഏലിയാമ്മ 

മകൾ 
റോജി പി . തോമസ് മകൾ 

കുരിയച്ചൻ @ കുര്യൻ മകൻ 
റെൻസി പി. തോമസ് 

പൗലോസ് 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 

- മേരി 

മകൾ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 

മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന -- സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽമുഖേനയോ 
പരിഗണിക്കുന്നതല്ല. 

അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


1 


നമ്പർ എച്ച്3- 14060/ 2019 . 


| 2020 ജനുവരി 3, 


(9 ) 


നമ്പർ എച്ച്3 - 13991/ 2019. 


2020 ജനുവരി 3. 


ആലുവ താ ലൂ ക്കിൽ ആലുവ ഈസ്റ്റ്വില്ലേ ജിൽ 
എടത്തല കരയിൽ നെടുങ്ങാടൻ വീട്ടിൽ കാതർപിള്ള മകൻ 
സെയ്തു മുഹമ്മദ് എന്ന കക്ഷി 24 - 3 - 2010 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 

കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
ഇബ്രാഹിംകുട്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ്- പരേതൻ നിയ മാ നു സൃത 
അവകാശികൾഎന്നറിവായിരിക്കുന്നു . 


ആലുവ താലൂക്കിൽ ചൂർണ്ണിക്കര വില്ലേജിൽഅശോകപുരം 
കരയിൽ കുറ്റിക്കൽ വീട്ടിൽഔസേഫ് ഭാര്യ അന്നമ്മ, കെ . ഒ. 
എന്ന കക്ഷി 4 - 10 - 1998 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ്അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൻ കുര്യാക്കോസ് അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതയുടെ 
നിയമാനുസൃത അവകാശികൾഎന്നറിവായിരിക്കുന്നു. 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


1 


മകൻ 


73 


70 


കുര്യാക്കോസ് 
ഡൊമിനി 
ജോർജ്ജ് 
ത്രേസ്യാമ്മ 


65 


മകൾ 





ഏലമ്മ 


80 


- 1 ഖാദർകുഞ്ഞ് 

മകൻ 
സുലൈഖ 

മകൾ 
മുഹമ്മദ് 

മകൻ 
റംല 

മകൾ 
ഇബ്രാഹിംകുട്ടി 

മകൻ 
- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽമുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


ടെറൻസ് പരേതയായ മകൾ 

റോസിയുടെ 
- റീജ 


മകൻ 


46 


മകൾ 


38 


ഷെർളി 
റീന 
മാത്യുസ് 


4 ) 


മകൻ 


42 


244 


17th MARCH 2020] 


COMMISSIONERATE OF LAND REVENUE 


2291 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


- (10 ) 


( 12 ) 
നമ്പർ എച്ച്3 -1239 / 2020. 

2020 ഫെബ്രുവരി 1. 
- ആലുവ താ ലൂ ക്കിൽ ആലുവ വെസ്റ്റ് വില്ലേ ജിൽ 
അശോകപുരം കരയിൽ നെല്ലിക്കാത്തുകാട് വീട്ടിൽ പരീത് 
മകൻ കുഞ്ഞു മു ഹ മ്മദ്, ടിയാൻ ഭാര്യ അസ്മ എന്നിവർ 
യഥാ ക്രമം 12 - 5 - 2015, 28 - 11 - 2019 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ്അനുവദിച്ചു 

കൊടുക്കണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് പരേതരുടെ മകൻ 
അബൂബക്കർ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതരുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ എച്ച് - 13947 / 2019. 


2020 ജനുവരി 3. 


ആലുവ താലൂക്കിൽ നെടുമ്പാശ്ശേരി വില്ലേജിൽ മേയ്ക്കാവ് 
കരയിൽ അരീയ്ക്കൽവീട്ടിൽ ഇട്ടുപ്പ്മകൻ ഏലിയാസ്, എ . ഐ . 
എന്ന കക്ഷി 20- 5- 2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ റൂബി ഏ ല്യാസ് അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു. 


അബൂബക്കർ 


മകൻ 


- 


38 


ഹസീന 


മകൾ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഹസീബ് 


റൂബിഏല്യാസ് 

ഭാര്യ 

- 56 
എൽദോ ഏല്യാസ് 

മകൻ - 28 
സാറ ഏല്യാസ് 

മകൾ - 24 
- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 

(11) 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


(13 ) 


നമ്പർ എച്ച്3 - 330 / 2020. 


2020 ജനുവരി 13. 


നമ്പർ എച്ച്3- 13952/ 2019. 


2020 ജനുവരി 3 . 


ആലുവ താലൂക്കിൽ വടക്കുംഭാഗം വില്ലേജിൽ ചെങ്ങൽ 
കരയിൽ ഏട്ടിയാട്ടിര വീട്ടിൽ കോയ മകൻ അബ്ദുൾ ആദിൽ 
എന്ന കക്ഷി 16 - 9- 2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട്പരേതന്റെ പിതാവ് എ . എം. കോയ അപേക്ഷ സമർപ്പിച്ചിട്ടു 
ള്ള താണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതന്റെ നിയമാനുസൃത 
അവകാശികൾഎന്നറിവായിരിക്കുന്നു. 


- ആലു വ താ ലൂ ക്കിൽ നെടു മ്പാ ശ്ശേ രി വില്ലേ ജിൽ 
കാരയ്ക്കാട്ട്കുന്ന്കരയിൽ കളയാംകുടത്ത് വീട്ടിൽ കണ്ടൻ കോരൻ 
മകൻ കെ . കെ . സുബൻ എന്ന കക്ഷി 27 -1- 2018 -ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 

കൊടുക്ക ണമെ ന്നാ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
ലതിക , സി. റ്റി . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു. 


- പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


പിതാവ് 


മാതാവ് 


പേര് 


| കമ 
നമ്പർ 


സഹോദരി 


എ . എം . കോയ 
മിനി കോയ 
ഹിബ , എ . കെ . 
അഫാഫ്, എ . കെ . 
അമൽ ഫാത്തിമ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഭാര്യ 


- 


58 


ലതിക , സി . റ്റി . 
ശ്രീലക്ഷ്മി, കെ . എസ്. 
ഉമാലക്ഷ്മി, കെ . എസ്. 


- മകൾ 


29 


- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽമുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


- മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ആലുവ. 

തഹശീൽദാർ. 


Gaz , No. 11/ 2020/DTP ( CLR ). 


245 


